. Fro try t 


Government of Kerala 

193 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


7th September 1983 
Vol. XXVIII ] Trivandrum , Wednesday , 

No, 988 
16th Bhadra 1905 (Saka) 


: 1961 - ലെ കേരള സ്ഥലമെടുപ്പ്ആക്ററ് (1962 - ലെ 21 -ാം 

ആക്ററ്) 9 ( 5) -ാം വകുപ്പു പ്രകാരമുളള നോട്ടീസ് 
No. B -180/ 80 

1983 സെപ്ററംബർ 3 . 
താഴെ കൊടുത്തിരിക്കുന്ന 

ലിസ്ററിൽ പറഞ്ഞിട്ടുള്ളതും, 1961 - ലെ 
കേരള സ്ഥലമെടുപ്പ് ആക്റ ” (1962 - ലെ 21-ാം ആക്റ്) 

( പകാരം ഒരു 
പൊതുക്കാര്യത്തിന് ആവശ്യമായിട്ടുളളതുമായ ഭൂമി കൈവശപ്പെടുത്തുവാൻ 
സർക്കാർ ഉദ്ദേശിക്കുന്നുവെന്ന് ഇതിനാൽ നോട്ടീസ് നൽകിയിരിക്കുന്നു . 
പ്രസ്തുത ഭൂമിയിൽ അവകാശബന്ധമുളള എല്ലാപേരും നേരിട്ടോ, അധികുത 
ഏജൻറുമൂലമോ താഴെ പറയുന്ന തീയതിയി ലും , സമയത്തും സ്ഥലത്തും 
ഹാജരാകുകയും, ഭൂമിയിൽ അവരോരുത്തർക്കുമുളള ( വകാശബന്ധങ്ങളുടെ 
സ്വഭാവവും ഭൂമിയിൽ അങ്ങനെയുളള അവകാശബന്ധങ്ങൾ സംബന്ധിച്ചിട 

ത്താളം നഷ്ട്രപതിഫലത്തിന് അവർക്കുളള തേർച്ചയുടെതുകയും വിവരങ്ങളും 
ആക്ററ് 8 -ാം വകുപ്പു പ്രകാരം എടുത്തിട്ടുളള അ ളവ് സംബന്ധിച്ച് വല്ല 
ആം ക്ഷപവുമുണ്ടെങ്കിൽ അതും ഏതാണെന്ന്കാണിച്ചുകൊണ്ട് പ്രസ്താവന 
ചെയ്യുകയും, അവനോഅവരുടെ ഏജൻറുമാരാ എഴുതിഒപ്പിട്ട് ഒരു 10 ° റേറററു 
മെൻറ് സമർപ്പിക്കുകയും ചെയ്യണമെന്ന് അവരോട് ആവശ്യപ്പെടുന്നു .. 
കുറിപ്പ്:-അവകാശബന്ധമുളളവർ നഷ ° s പതിഫലത്തിന 

തർച്ച 
ചെയ്യാൻ കൂട്ടാക്കാതിരിക്കുകയോ, മതിയായ കാരണമില്ലാതെ 
അങ്ങനെ തേർച്ചചെയ്യാൻ വീഴ്ച വരുത്തുകയോ, ചെയ്യുന്ന 
പക്ഷം അവരുടെ അപേകിൻമേൽ കോടതിക്ക് റാറൻസ് 
അയക്കുന്ന സംഗതിയിൽ 11 കാടതി വിധിച്ചുകൊടുക്കേണ്ടതുക 
യാതൊരു സംഗതിയിലും ആക്ററ് 11 -ാം വകുപ്പു പ്രകാരം 
കളക്റാർ വിധിച്ചു കൊടുക്കുന്ന തുകയിൽ കവിയാൻ പാടി 

ല്ലാത്തതാകുന്നു . 
33/3728/ V , 


2 


ഹാജരാകണ്ട തീയതിയും സമയവും സ്ഥലവും, -13-9-1983 -ാം തീയതി 
രാവിലെ 11 മണിക്ക് ആലപ്പുഴറയിൽവേ , സ്ഥലമെടുപ്പ്, തഹസീൽദാർ 
മുമ്പാകെ. 

ഭൂമിയുടെ വിവരണം. 
ജില്ല - ആലപ്പുഴ. 

താലൂക്ക്- അമ്പലപ്പുഴ.. 
വില്ലേജ° F മാരാരിക്കുളം തെക്ക് 
കം നമ്പർ സർവെ നമ്പർ 

വിവരണം, 

വിസ്തീർണ്ണം 

( ആർസ ) 
1 , 199/27-5 പുരയിടം 

02.90 
2 . 199/ 27-7 

02.00 
3 . 199/ 27-9 

04.55 


33 


59 


ആകെ.. 


09.45 : 


(Sd.) :.. 
Special Tahsildar, 
(L. A. ) Railway, Alleppey. 


4 , H 


----- 


PRINTED AND PUBLISHED BY THE 8. G. P. AT THE GOVERNMENT PROBA 

TRIVANDRUM , 1983 , 


